11 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/ 634/ 2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


V 


GOVER 


ക 


MENT OF 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 3 
3rd March 2020 

1195 കുംഭം 19 
19th Kumbham 1195 
1941 ഫാൽഗുനം 13 
13th Phalguna 1941 


Vol . IX 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


1913 


Kothamangalam 


Taluk 


പരസ്യം 


നമ്പർ എ4- 9325 2019. 


2019 ഡിസംബർ 6 . 


കോതമംഗലം താലൂക്കിൽ കുട്ടമംഗലം വില്ലേജിൽ 
പെരുമണ്ണൂർ കരയിൽ ചിറയ്ക്കൽ വീട്ടിൽ മനോജ് കുമാർ, സി. കെ . 
എന്നയാൾ 6 - 8 - 2019 - ൽ മരണമടഞ്ഞിട്ടു ള്ള താണ്. വിവിധ 
ആ വശ്യ ങ്ങ ൾ ക്ക് ഹാജരാക്കുന്നതിനായി ടിയാന്റെ 
നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ അഭിനി മനോജ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കുട്ടമംഗലം വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
അഭിനി മനോജ് 

ഭാര്യ 
അഭിജിത്ത് 

മകൻ 

- 14 - 
അഭിനന്ദ് 

വിലാസിനി കുമാരൻ മാതാവ് 
മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ കോതമംഗലം തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായിആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ4- 9429 / 2019. 

2019 ഡിസംബർ 6. 
- കോതമംഗലം താലൂക്കിൽ നേര്യമംഗലം വില്ലേജിൽ 
നേര്യമംഗലം കരയിൽ നിറപുരയ്ക്കൽ വീട്ടിൽ രാഘവൻ മകൻ 
സത്യൻ എന്നയാൾ 16 - 4 - 2011 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി ടിയാന്റെ 
നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ അജി സമർപ്പിച്ച അപേക്ഷയിൻമേൽ നേര്യമംഗലം 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 
നിന്നും താഴെ പേര് പറയുന്നവരാണ് അവകാശികളെന്ന് 
- അറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
രാജീവ്, എൻ. എസ്. 

- മകൻ 
വിജി സജി 

മകൾ - 51 
അജി, എൻ. എസ്. 

മകൻ 


- 


47 


- (പരേതന്റെമാതാപിതാക്കൾ നേരത്തെ മരണ 
പ്പെട്ടിട്ടുള്ളതാണ്. 


മുകളിൽ പേര് ചേർത്തിട്ടുള്ളവ രാ ണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ4- 10043 / 2019 . 
Hang/ 2018 

2019 ഡിസംബർ 11. 
നമ്പർ എ4- 10010 2019 . 

2019 ഡിസംബർ 11, 

കോതമംഗലം താലൂക്കിൽ തൃക്കാരിയൂർ വില്ലേജിൽ 
കോതമംഗലം താലൂക്കിൽ തൃക്കാരിയൂർ വില്ലേജിൽ 
തൃക്കാരിയൂർ കരയിൽ മോളേൽ വീട്ടിൽ എം . വി. മാർക്കോസ് 

തക്കാ രി യൂർ കര യിൽ കള ത്തി പ റ മ്പിൽ വീട്ടിൽ 
മകൻ എം . എം . വർഗീസ് എന്ന യാൾ 5 - 10 - 2019 - ൽ 

കെ . എസ്. രാഘവൻപിള്ള മകൻ ചന്ദ്രമോഹനൻ നായർ, കെ . ആർ. 
മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 

എന്നയാൾ 30 - 10 - 2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ 
തിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 

ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജരാക്കുന്നതിനായി ടിയാന്റെ 
പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണ 

നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
മെന്നും കാണിച്ച് പരേതന്റെ മകൻ ഫെറോ മാർക്ക് വർഗീസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ തൃക്കാരിയൂർ വില്ലേജാഫീസർ ഭാര്യ രതിദേവിയമ്മ, ഇ . റ്റി. സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് തൃക്കാരിയൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 

നടത്തിയതിൽ നിന്നും താഴെ പേര് പറയുന്നവരാണ് 

അവകാശികളെന്ന് അറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ ബന്ധം 

പേര് 

പരേതനുമായുള്ള വയസ് 

നമ്പർ 
ഡോ . ടെസ്സി വർഗീസ് 

ബന്ധം 
ഭാര്യ 
രതിദേവിയമ്മ, ഇ . റ്റി . 

ഭാര്യ 
ഫെറോ മാർക്ക് വർഗീസ് മകൻ - 31 

ആര്യ, കെ . സി . 

മകൾ 
(പരേതന്റെ മാതാപിതാക്കൾ നേരത്തെ 

വിപിൻ, കെ . സി . 

മകൻ 
- മരണപ്പെട്ടിട്ടുള്ളതാണ്. 
മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ 

- മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 

-- നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 

നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 

ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
30 ദിവ സ ത്തിനുള്ളിൽ കോതമംഗലം ത ഹ ശീൽദാർ കോതമംഗലം തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. ഹാജരായിആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 

സ്വീകരിക്കുന്നതല്ല. 


കമ 


2 


Gaz , No. 9/ 2020/DTP ( CLR). 


165 


3rd MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


1914 





N 


ന 


നമ്പർ എ4- 9448/2019 . 

- 2019 ഡിസംബർ 6 നമ്പർ എ4- 7997 2019. 

2019 ഡിസംബർ 6 
കോതമംഗലം താലൂക്കിൽ തൃക്കാരിയൂർ വില്ലേജിൽ 
തക്കാ രി യൂർ കരയിൽ കുടിയി രി ക്കൽ വീട്ടിൽ 

കോതമംഗലം താലൂക്കിൽ വാരപ്പെട്ടി വില്ലേജിൽ 
റവ . ഫാദർ കുര്യാക്കോസ് കുടിയിരിക്കൽ എന്നയാൾ 

- വാരപ്പെട്ടി കരയിൽ ആനിച്ചാംകുഴി വീട്ടിൽ മത്തായി മകൻ 
18 - 7 - 2012 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് മത്തായി കുര്യാക്കോസ് എന്നയാൾ 21 - 2 - 2019 - ൽ 
ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ മരണമടഞ്ഞിട്ടു ള്ള താ ണ് . വിവിധ ആവശ്യ ങ്ങ ൾ ക്ക് 
താഴെ പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 

ഹാജരാ ക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശി 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ലാലി കുര്യാക്കോസ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ തൃക്കാരിയൂർ വില്ലേജാഫീസർ 

താഴെ പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ നിന്നും താഴെ 

നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ഏലിയാമ്മ 
പേര് പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു. കുര്യാക്കോസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ വാരപ്പെട്ടി 
കമ പേര് പരേതനുമായുള്ള വയസ് 

വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 
നമ്പർ 

ബന്ധം 

നിന്നും താഴെ പേര് പറയുന്നവരാണ് അവകാശിയെന്ന് 
ലാലി കുര്യാക്കോസ് 

ഭാര്യ 

അറിവായിരിക്കുന്നു. 
സൂരജ് കുര്യാക്കോസ് മകൻ 

പേര് 

പരേതനുമായുള്ള വയസ് 
- 3 സന്ധ്യ കുര്യാക്കോസ് മകൾ 

ബന്ധം 
- ( പ രേതന്റെ മാതാ പി താക്കൾ നേരത്തെ മരണ 

ഏലിയാമ്മ കുര്യാക്കോസ് ഭാര്യ 

76 
പ്പെട്ടിട്ടുള്ളതാണ്. 

( പ രേതന്റെ മാതാ പിതാക്കൾ നേരത്തെ മര ണ 
മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ 

പ്പെട്ടിട്ടുള്ളതാണ്. 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 

മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് 

- നിയമാനുസൃത അവകാശിയെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
ഹാജരായിആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 

നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
സ്വീകരിക്കുന്നതല്ല. 

കോതമംഗലം തഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് 

ഹാജരായിആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
നമ്പർ എ4- 2762 / 2019. 
_ 2762 / 2018 , 

2019 ഡിസംബർ 5 . 

കാലാവധി കഴിഞ്ഞാതപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 

സ്വീകരിക്കുന്നതല്ല . 
- കോത മംഗലം താലൂക്കിൽ കീര മ്പാറ വില്ലേജിൽ 
കൊണ്ടിമറ്റം കരയിൽ കാർഡിനൽ പ്ലാന്റേഷൻ വീട്ടിൽ 

താലൂക്കാഫീസ്, 

( ഒപ്പ്) 
സിൽവ മകൻ ദാനു ഫിലിപ്പ് എന്നയാൾ 19 - 4 - 2007 - ൽ 

കോതമംഗലം. 

തഹശീൽദാർ. 
മ രണ മടഞ്ഞിട്ടു ള്ള താ ണ് . വിവിധ ആവശ്യങ്ങൾ ക്ക് 
ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ 
താഴെ പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 

തിരുത്തൽ പരസ്യം 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ സിനി വർഗീസ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കീരിമ്പാറ വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ നിന്നും താഴെ 
പേര് പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു. നമ്പർ എ4- 6393/ 2019 . 

2020 ജനുവരി 9. 


ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സിനി വർഗീസ് 

ഭാര്യ 
അലീന ഫിലിപ്പ് സിൽവ മകൾ 


39 


- 2 


11 


2019 നവംബർ 19 - ലെ കേരള ഗവൺമെന്റ് ഗസറ്റ് നമ്പർ 
46 - ൽ ( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന വിഭാ ഗ ത്തിൽ 10393 - ാം നമ്പർ പേജിൽ 
പരസ്യപ്പെടുത്തിയ മേൽനമ്പർ പരസ്യത്തിൽ കോതമംഗലം 
താലൂക്കിൽ ഇര മ ല്ലൂർ വില്ലേജിൽ ചെറു വട്ടൂർ കര യിൽ 
ചിറ യ്ക്കൽ വീട്ടിൽ സി . പി . രാധാ കൃ ഷ്ണൻ നായർ 
എന്ന യാളുടെ മര ണ തീ യതി “25 - 7 - 2014 എന്നു ള്ളത് 
"25 - 7 - 2019 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


- മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായിആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 


( ഒപ്പ്) 


കോതമംഗലം. 


തഹശീൽദാർ, 


166 


